Government of Kerala 
കേരള സർക്കാർ 

2008 


Reg. No . രജി. നമ്പർ 
KLTV ( N ) 122006-2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No . 


Vol. LIII 
വാല്യം 53 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th October 2008 
2008 ഒക്ടോബർ 7 
15th Aswin 1930 
1930 ആശ്വിനം 15 


ം. 40 


നമ്പർ 


PART III 
Stores Purchase 


Medical Education Department 

TENDER NOTICE 


No . C3-18550/2008/ MCT . 

1st September 2008 . 
Sealed competitive tenders are invited for the supply of the following items required for the 
Department of Orthopaedibs, Medical College, Thiruvananthapuram . Tender should be superscribed as 
Tender Number and artdressed to the Principal , Medical College , Thiruvananthapuram , Pin - 695 011 . 
Details can be had from this office on working hours till 3 .30 p . m . 


Tender No. and Name of Equipments 


Quantity 


Sl. 
No . 

1 
2 


45 2008 - Orthopaedic Implants 
46/ 2008 _ Skin Staplers 


Various 
200 boxes 


Cost of tender form (Inclusive of VAT ) : 

Original - Rs. 450 , 
- Duplicate - Rs. 225 . 
Last date and time of sale of tender form - 16 - 10 - 2008 , 3 p . m . 
Last date and time of receipt of tender form -- 17- 10 -2008 , 2. 30 p . m . 
Date and time of opening of tender - - 17 -10 -2008 , 3 p . m . 

Tender forms will be sent through post if required provided due annount with sufficient postage charge 
(Rs. 50 ) is sent by way ofMoney Order in favour of the Principal, Medical College, Thiruvananthapuram , 
Kerala State , Piri- 695 011 . Money Order should reach this office on or before 6 - 10 -2008 . No other form 
of remittance will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ താഴെ പറയുന്ന സാധനങ്ങൾ വിതരണ , 
ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ ദർഘാസ് നമ്പരോടുകൂടി നിശ്ചിത 
തീയതിക്കുമുമ്പ് പ്രിൻസിപ്പാൾ , മെഡിക്കൽ കോളേജ , തിരുവനന്തപുരം-695 011 എന്ന വിലാസത്തി ൽ 
എത്തിച്ചിരിക്കേണ്ടതാണ്. 


( കമ 
നമ്പർ 


ദർഘാസ് നമ്പരും ഉപകരണത്തിന്റെ 

പേരും 


അളവ 


- 45. 2008 - ഓർത്തോപീഡിക് ഇൻപ്ലാൻ സ 

5 / 2008 -_- സ്കിൻ സററാപ്പർ 


- 2 


വിവിധം 
200 ബോക്സ 


ദർഘാസ് ഫോറത്തിന്റെ വില ( നികുതി ഉൾപ്പെടെ) : 

അസ്സ ൽ രൂപ 450 

ശരിപ്പകർപ്പ് - രൂപ 225 , 
ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതിയും സമ യം - 16 - 10 - 2008 , 3 മണി. 
ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും സമയവും - 17- 10 - 2008, 2 . 30 മണി, 
ദർഘാസ് തുറക്കുന്നതീയതിയും സമയവും - 17-10 -2008, 3 മണി. 


7th Oct , 2008 ) 


STORES PURCHASE 


517 


ക 


- ദർഘാസർ ഫോറങ്ങൾ തപാലിൽ വേവർ അയയ്ക്കുന്നതിനുവേണ്ട തുക (50 രൂപ അധികമായി അയയ്ക്കേ 
ണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില ഓഫീസിൽ നേരിട്ടോ മ ണിയോർഡർ ആയും സ്വീകരിക്കുന്നതാണ്. 
അല്ലാതെയുളള എല്ലാ അപേക്ഷകരും നിരസിക്കുന്നതാണ്. ഫോറത്തോടൊപ്പം മുദ്രപ്പത്രങ്ങളോ മറ്റേതെങ്കിലും 

ഡോക റുകളാ അയയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുളളതും മതവിലാസം വ്യക്തമല്ലാത്തതുമായ മണിയാർ 
ഡറുകൾ നിരസിക്കുന്നതാണ്. മണിയോർഡറുകൾവഴി ഫോറങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകൾ ഈ 
ആഫീസിൽ 6-10- 2008- ന് മുമ്പ് കിട്ടിയിരിക്കണം. താമസിച്ചുകിട്ടുന്ന മണിയോർഡറുകൾ നിരസിക്കുന്നതാണ്. 
ദർഘാസ് ഫോറം കൈമാറാൻ പാടില്ലാത്തതും ഒരിക്കൽ അടച്ച തുക തിരിച്ചു കിട്ടുന്നതുമല്ല . താമസിച്ച് കിട്ടുന്ന 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കൂടുതൽ വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ 
ഈ ആഫീസിൽ നിന്നും ലഭിക്കു ന്നതാണ്. 
Medical College , 

( Sd ) 
Thiruvananthapuram . 

| Principal. 
TENDER EXTENSION NOTICE 

താഴെ കൊടുത്തിരിക്കുന്ന ദർഘാസ് സമർപ്പിക്കുന്ന 

തിനുളള അവസാന തീയതിയും സമയവും താഴെ 
No . 06 -52/ 2007/MCTCR . 3rd September 2008 

കൊടി ത്തിരിക്കുന്ന പ്രകാരം ദീർഘിപ്പിച്ചിരിക്കുന്നു . 
The date and time for submitting the following aഘാസം നമ്പർ 78/ 2007 - 08 / . കോ , ത 
tender is extended as detailed below . 

ഉപകരണത്തിന്റെ പേര് മീനീ ഫ്ളാഷ 
Tender No. - 782007-08/ MCTCR.. 

ഓട്ടോവ്, 
Name of Item - Mini f lash Autoclave 

ഡിപ്പാർട്ട്മെന്റ് ഓർത്തോപീഡിക്സ്, 

ദർഘാസ് ഫോറത്തിന്റെ വില : 
Name of Department - Orthopaedics 

ഒറിജിനൽ 450 രൂപ. 
Cost of tender form : 

ഡിക്കേറ്= 225 രൂപ , 
Original - Rs. 450 . 

anഘാസ് ഫോറം തപാലിൽ ലഭിക്കുന്ന അവസാന 
- Duplicate - Rs. 225 , 

തീയതിയും സമയവും - 7-10- 2008, 4 മണി. 
Last date and time of closing of tender sale by ദർഘാസം ഫോറം വിൽപ്പന അവസാനിക്കുന്ന 
inoney order = 7 -10-2008, Al p , in , 

തീയതിയും സമയവും - 15 - 10- 2008 , 4 മണി. 
Last date and time of closing of tendersale by - ദർഘാസ് ലഭിക്കേണ്ട അവസാന തീയതിയും 
cash - 15- 10-2008 , 4 p . 11 . 

സമയവും - 16 -10 -2008, 1 മണി. 
Last date and time for receipt of sealed tender - ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
16 -10-2008, 1 p . m . 

16 - 10 - 2008, 3 മണി, 
Opening date and time of tenders - 16 - 10 - 2008 , 

- ദർഘാസ് ഫാറം തപാലിൽ ആവശ്യമുള്ളവർ 

50 രൂപ തപാൽ ചാർജ്ജം സഹിതം മണിയോർഡറായി 
The tender forms and further details such as അയച്ചു തരേണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ച 
Specifications, General Conditions ctc . can be had 

കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളജ 
from the Office of the Principal, Medical College. പിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽനിന്നും പ്രവർത്തി 
Thrissur, M . G . Kavu -680 596 . Those who wish ദിവസങ്ങളിൽ ലഭ്യമാണ്. 
to get the tender form by post should send 
Rs. 50 extra by Money Order towards postage Medical College , 

- (Sd . ) 
charge . 

Thrissur . 

Principal . 


3 p . 1 . 


TENDER NOTICE 


No . S2/10872 / 2008 / MCC. 

4th September 2008 . 
Sealed competitive tenders in the prescribed forms are invited for the supply of Organic 
Chemicals , Inorganic Chemicals and Solvents (as indicated in the Statement below ) to Principal , Medical 
College , Calicut . Tender forms can be had from the Office of the Principal, Medical College, Kozhikode 
directly on payment of Rs . 450 cach and by registered post on payment of Rs. 480 each by Money Order . 
The last date and time for receipt of tenders is 3 p . m . on 21- 10 - 2008 . Tenders will be opened at 
11. 30 a . m . on 22 - 10 -2008 in the presence of such tenderers or their authorized representatives who may 
be present at that time. Belated tenders will not be accepted . 
Sl. 

Tender No. and Name of Items with Approximate Cost 
No . 

S2 / 10872 /2008 /MCC - Inorganic Chemicals for Various Departments - Rs . 4 , 34 ,000 
S2 /10873 /2008 /MCC - Organic Chemicals for Various Departments — Rs. 1,70 , 000 

S2 / 10874/2008 / MCC -Solvent for Various Departments - - Rs. 4 , 96 , 000 
Date upto which the rates are to be firm - 31- 3 . 2009, 

Tender forms are not transferable. Sale of tender forms by post will be closed on 15 - 10 - 2008, 3p. m . 
Neither Cheque, Draft , Postage Stamps etc . will be accepted towards the cost of tender form nor will the 
forms be sent by VPP . Duplicate Copy of the tender form can be had on payment of 


518 


KERALA GAZETTE 


| (PART II 


The tender should be sent along with an agreement executed in Kerala Government Stamp 
Paper worth Rs. 50 (Rupees Fifty only ) and EMD @ 1 % of the total cost of the items tendered for 
Rate should be quoted against Indian Rupee payment only . The tenders without the required agreement and 
Earnest Money Deposit and tender not quoted against Indian Rupees payment are liable to be rejected . 
Specimen copy of the agreement is annexed to the prescribed tender form . Stamp paper will be supplied to 
the firm outside Kerala on request along with a remittance of Rs . 87 (Rupees Eighty seven only ) (Rs. 50 
towards the cost of stamp paper and Rs. 37 as incidental charge) by money order . 

കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെൻറുകളിലേക്ക് ആവശ്യമായ ഇനോർഗാനിക്ക 
കെമിക്കൽസ്, ഓർഗാനിക് കെമിക്കൽസ്, സോൾവൻറുകൾ തുടങ്ങിയവ വിതരണം ചെയ്യുന്നതിലേക്ക് മുദ്രവച്ച 
മൽസരാടിസ്ഥാനത്തിലുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

- ദർഘാസ് നമ്പരും ഇനവും അടങ്കൽ തുകയും 
നമ്പർ 
എസൗ2 / 1087212008 എം സി സി , വിവിധ വിഭാഗങ്ങളിലേക്കാവശ്യമായ ഇനോർഗാനിക്ക് 

- കെമിക്കൽസ _ 484 ,000 രൂപ 
എസ്2/ 1087312008 എം സി സി . വിവിധ വിഭാഗങ്ങളിലേക്കാവശ്യമായ ഓർഗാനിക്കു 

- കെമിക്കൽസ് - 1 , 70,000 രൂപ 
എസ്2!10874 2008 എം , സി , സി . - വിവിധ വിഭാഗങ്ങളിലേക്കാവശ്യമായ സോൾവെൻറ് സ 

4, 96 ,000 രൂപ. 
ദർഘാസ് ഫാറത്തിന്റെ വില : 

ഒറിജിനൽ _ 450 രൂപ 
ഡിയോറ _ 225 രൂപ . 

തപാൽവഴിയുളള വില 480 രൂപ . 
ദർഘാസ് ഫോറം തപാൽവഴി വിൽക്കുന്ന അവസാന തീയതിയും സമയവും – 15 -10- 2008, വൈകുന്നേരം 
3 മണി, 

ദർഘാസ് ഫാറം ലഭിക്കുന്ന അവസാന തീയതിയും സമയവും - 21- 10-2008 വൈകുന്നേരം 3 മണി, 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 22- 10 - 2008 രാവിലെ 11 . 30 മണി, 
വില പ്രാബല്യത്തിലിരിക്കേണ്ട തീയതി - 31 - 3- 2009 . 

ദർഘാസുകൾ അടക്കം ചെയ്തിട്ടുളള കവറിനുമുകളിൽ ദർഘാസ് നമ്പർ എഴുതി പ്രിൻസിപ്പാൾ , മെഡിക്കൽ 
കോളേജ്, കോഴിക്കാനും , കേരളം- 673 008 എന്ന വിലാസത്തിൽ അയയ്ക്ക ണ്ടതാണ് . വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കുന്ന ദിവസം രാവിലെ 11 . 30 - ന് ദർഘാസു 
കാരൻറയോ അംഗീകത ഏജൻറിന്റെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതായിരിക്കും. 

- ദർഘാസ് ഫാറങ്ങളുടെ വിലയായി മണിയോർഡർ ഒഴികെ ചെക്ക്, ഡാഫ്ററ്, പോസ്ററൽ സ°oonമ്പ 
മുതലായവ സീകരിക്കുന്നതല്ല . 50 രൂപ വിലയുള്ള കേരളമുപ്പത്രത്തിൽ നിശ്ചിത മാതൃകയിലുളള സമ്മതപത്രം. 
1 % നിരതദ്രവ്യത്തോടുകൂടി ദർഘാസി നാടൊപ്പം സമർപ്പിക്കേ ണ്ടതാണ്. 

- ദർഘാസുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Medical College , 

(Sd .). 
Kozhikode . 

Principal , 


